Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8729 





മേല്‍പ്പറഞ്ഞ വരാണ്‌ പരേതന്റെ അവകാശികളെ 
ന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം ഗസറ്റില്‍ 
്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
തഹശിീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌.കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൂന്നത്തുനാട്‌. 


(പ്പ) 


തഹശിീല്‍ദാര്‍. 


THRISSUR DISTRICT 
Thrissur Taluk 


പരസ്യം 


(൪ 


നമ്പര്‍ എ4-17360/2020. 2020 ആഗസ്റ്റ്‌ 20. 


തൃശ്ശൂര്‍ താലൂക്ക്‌, കൂര്‍ക്കഞ്ചേരി വില്ലേജില്‍ കൂര്‍ക്കഞ്ചേരി 
ദേശത്ത്‌ ലളിത ഭവന്‍ വീട്ടില്‍ സി. എന്‍. രാജന്‍ s/o 
നീലകണ്ഠന്‍ എന്നയാള്‍ 24-3-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു അപേക്ഷ 
ബോഗിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 

1 അരുണ ബായ്‌, എം. കെ. ഭാര്യ 73 

2 രേഷ്മ മകള്‍ 45 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ4-10345 /2020. 2020 സെപ്റ്റംബര്‍ 25. 


തൃശ്ശൂര്‍ താലൂക്ക്‌, അവിണിശ്ശേരി വില്ലേജില്‍ ചിയ്യാരം 
ദേശത്ത്‌ പനയില്‍ വീട്ടില്‍ ലത അജയന്‍ w/o 
അജയന്‍ എന്നവര്‍ 1-1-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു അപേക്ഷ 
ബോഗിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആകാശ്‌ അജയന്‍ മകന്‍ 18 

2 അനഘ അജയന്‍ മകള്‍ 14 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


141 


(3) 


നമ്പര്‍ എ4-23046/2020. 2020 നവംബര്‍ 2. 


തൃശ്ശൂര്‍ താലുക്ക്‌, കൊഴുക്കുള്ളി വില്ലേജില്‍ പീടികപറമ്പ്‌ 
ദേശത്ത്‌ കൃഷ്ണവിഹാര്‍ നെട്ടി ശ്ശേരി വീട്ടില്‍ 
ഭാര്‍ഗ്ഗവി വാരസ്യാര്‍ ൭൧0 ഉണ്ണികൃഷ്ണ വാര്യാര്‍ എന്നവര്‍ 
11-12-2019-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യമാണെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ അവകാശികള്‍ ഈ 
ആഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. 
അപേക്ഷപ്രകാരം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജയശ്രീ, കെ. മകള്‍ 52 

2 ഹേമ, കെ. » 49 

3 അമ്പിളി, കെ. ി 41 


അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട ഹാജരാകേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(4) 


No. A4/19535/2020. 14th October 2020. 


Notice is hereby given to all whom it may 
concern that Indu, M. w/o Maramath Kumaran, 
Maramath House, Urakam P. O., Urakam Village, Thrissur 
Taluk, Thrissur District, Kerala State has filed an 
application before this office for a legal heirship 
certificate in respect of the legal heir her husband 
Maramath Kumaran, s/o Charanath Govindan Nair, 
Maramath House, Urakam P. O., Urakam Village, Thrissur 
Taluk, Thrissur District, Kerala, India who expired on 
5-8-2020. Enquiry conducted through the Village Officer, 
Urakam has revealed that the undermentioned are the legal 
heirs of late Maramath Kumaran. 


SCHEDULE 
SI. Name of the Relationship Age 
No. legal heirs with the deceased 
1 Indu, M. Wife 44 
2 Aiswarya Kumaran Daughter 20 
Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 


receiving the claim. Objections, if any against the 
issuance of the said certificate should be filed in person 
before the undermentioned within 30 days from the date 
of publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 
not be considered. 


Taluk Office, 
Thrissur. 


(Sd.) 
Tahsildar. 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8730 





തിരുത്തല്‍ പരസ്യം 


(൪ 


നമ്പര്‍ എ4-13998/2020. 2020 സെപ്റ്റംബര്‍ 25. 


14-7-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 28-ല്‍ 
(വാല്യം 9, പാര്‍ട്ട്‌-111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 5204, 5205 എന്നിവയില്‍ 
(mamas (21)ആയി പ്രസിദ്ധീകരിച്ചു മേല്‍നമ്പര്‍ 
പരസ്യത്തില്‍ പരേതയുടെ പേര്‍ “വര്‍ക്കി 70 ഏല്യ (ഏല്ല്യാമ്മ?" 
എന്നതിനു പകരം “ഏല്യ (ഏല്ല്യാമ്മ) ൭/൨ വര്‍ക്കി” എന്ന്‌ 
തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


MAUS a9)4-33381/2019. 2020 സെപ്റ്റംബര്‍ 24. 


14-7-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 28-ല്‍ 
(വാല്യം 9, പാര്‍ട്ട്‌-111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 5204-ല്‍ ക്രമനമ്പര്‍ (19)ആയി 
പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസ്യത്തില്‍ “ചിയ്യാരം ദേശത്ത്‌ 
ഒളരി ദേശത്ത്‌” എന്നതിനു പകരം “ചിയ്യാരം ദേശത്ത്‌” എന്നും 
അവകാശിയായ മകന്റെ പേര്‍ “റോജന്‍ ജോണ്‍” എന്നതിനു 
പകരം 'റോജല്‍ ജോണ്‍ ' എന്നും പരേതന്റെ വീട്ടുപേര്‌ 


“തെക്കേകര ഒളരി” എന്നും ചേര്‍ത്ത്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 
(3) 
നമ്പര്‍ എ-11396/2020. 2020 നവംബര്‍ 6. 
30-6-2020-ലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 26-ല്‍ 


(വാല്യം 9, പാര്‍ട്ട്‌-111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 2754-ല്‍ ക്രമനമ്പര്‍ (18) ആയി 
പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ പരേതന്റെ പേര്‍ 
“മേലിട്ടി പാലത്തിങ്കല്‍ ബെന്നി കൊക്കന്‍” എന്നതിനു പകരം 
“ബെന്നി കൊക്കന്‍” എന്നും, അവകാശിയും മൈനര്‍ ആയ 
കൂട്ടിയുടെ രക്ഷിതാവുമായ ഭാര്യയുടെ പേര്‍ റിറ്റി മേലിട്ട്‌ 
പാലത്തിങ്കല്‍” എന്നതിനു പകരം "റിറ്റി ബെന്നി” എന്നും 
തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
തൃശ്ശൂര്‍. 


(ഒപ്പ) 


തഹശീൽദാർ. 


Chavakkad Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ-6995 /2020. 2020 ആഗസ്റ്റ്‌ 20. 


ചാവക്കാട്‌ താലൂക്ക്‌, പേരകം വില്ലേജില്‍ ചുങ്കത്ത്‌ വീട്ടില്‍ 
സി. എല്‍. ജോസ്‌ മകന്‍ ജോഷി ചുങ്കത്ത്‌ 
എന്നയാള്‍ 6-7-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ടിയാന്റെ പേരില്‍ 
ബാങ്കിലുള്ള 3 ലക്ഷം രൂപ പിന്‍വലിക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ 
അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


142 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഉഷജോഷി ഭാര്യ 50 

2 ഷാരോണ്‍, സി. ജെ. മകന്‍ 26 


3 ഷോഗണ്‍, സി. ജെ. 23 


മമ 


(2) 


Maué ag)5-6829/2020. 2020 ആഗസ്റ്റ്‌ 20. 


ചാവക്കാട്‌ താലുക്ക്‌, ഇരിങ്ങപരം വില്ലേജില്‍ മ്രതംകോട്ട്‌ 
ശിവരാമന്‍ ഭാരൃ എന്നവര്‍ 7-5-2020-ല്‍ 
മരിച്ചിട്ടുള്ള താകുന്നു. ടിയാളുടെ പേരില്‍ ബാങ്കി ലുള്ള 
ZF ,00,000-ല്‍ കുറവായ തുക പിന്‍വലിക്കുന്നതിന്‌ ഒരു 


ശാരദ 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ 
അവകാശികള്‍ ഈ ആഫീസില്‍ ഒരു 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ 


അപേക്ഷ 


അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ പ്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ 
സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 സുധാകരന്‍ മകന്‍ 55 

2 ജയ മകള്‍ 50 

3 മനോജ്‌ മകന്‍ 48 

4 അനില്‍കുമാര്‍ ി 42 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
ചാവക്കാട്‌, തഹശീല്‍ദാര്‍. 


Mukundapuram Taluk 
പരസ്യം 


() 


നമ്പര്‍ സി2-6322/2020. 2020 സെപ്റ്റംബര്‍ 3. 


മുകുന്ദപുരം താലൂക്കില്‍ പറപ്പൂക്കര വില്ലേജില്‍ 
പറപ്പൂക്കര ദേശത്ത്‌ തട്ട്‌ല വീട്ടില്‍ കുഞ്ഞുവറീത്‌ മകന്‍ 
ജോണ്‍, ടി. കെ. എന്നയാള്‍ 9-10-2017-ല്‍ മരണപ്പെട്ടുവെന്നും 
ടിയാന്റെ അവകാശികള്‍ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കിട്ടേണ്ടതിലേക്ക്‌ പരേതന്റെ ഭാര്യ ലൂസി ജോണ്‍ എന്നവര്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി 
സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാധ്രമാണ്‌ പരേതന്റെ 


അന്വേഷണം 


നിയമാനുസൃത അവകാശികളെന്ന്‌ കാണുന്നതിനാല്‍ 
അവരെ മാഠ്രതം അവകാശികളായി കാണിച്ചു കൊണ്ട്‌ 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ 
തീയതി മുതല്‍ മുപ്പത്‌ ദിവസത്തിനകം ഈ ഓഫീസില്‍ 
ഹാജരായി രേഖാമുലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. 
തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമര്‍പ്പിക്കപ്പെടുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


